Government of Kerala 
കേരള സർക്കാർ 

| 2010 


| Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


VMENT OF 


ാൽ 
KERAL 


दव 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


4th May 2010 
| 2010 മേയ് 4 
14th Vaisakha 1932 
1932 വൈശാഖം 14 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Industries Department 


കയർ വികസനവകുപ്പ് ഡയറക്ടറുടെ നടപടിക്രമം 


NOTIFICATION 

| 17th February 2010. 


No. T / 451796 . 


നമ്പർ സി.എസ് .3 -12262/ 96 . 


2010 ഫെബ്രുവരി 14 . 


Whereas, the undersigned appointed as Liquidator 
of Vettampally Vanitha ICS Ltd . No. T 451, Vettampally , 
Irinjayam , Nedumangad as per Order No. CS5 /6595 /07 
dated 24 -7 -2009 of the General Manager, District Industries 
Centre, Thiruvananthapuram . 


And , whereas, the undersigned has taken charges as 
such on 16 - 9 - 2009 it is hereby notified that all claims 
against the said society if any, shall be preferred within 
60 days from the date of publication of this notice before 
the undersigned in writing and the claims not preferred 
accordingly within the stipulated period will not be 
considered on any account. 


സൂചന: - (1) നമ്പർ സി3 / 3216 / 05 തീയതി 30 - 9 - 2009 

പ്രോജക്ട്ഓഫീസർ ( കയർ), ആലപ്പുഴ 
നമ്പർ സി.എസ്. 756 / 05 തീയതി 18 -9 -2009 
ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ ( കയർ), 

ആലപ്പുഴ 
(3) 10- 9-2009 - ലെ പൊതുയോഗ തീരുമാനം 
(4) നമ്പർ സി . എ സ് . 4 / 10220 / 96 തീയതി 

23 - 11 - 1996 പ്രകാരമുള്ള കയർ വികസന 
വകുപ്പ് അഡീ ഷ ണൽ ഡയറക്ടറുടെ 

ഉത്തരവ്. 
നാഗൻകുളങ്ങര സി. എം . ആൻഡ് എം . സി .എസ്. നമ്പർ 
എ 756 സംഘത്തെ സൂചന ( 4 ) പ്രകാരം സമാപ്തീകരണ 
നടപടികൾക്ക് ഉത്തരവാകുകയും 17 - 1- 1997 തീയതിയിൽ ആദ്യ 
ലിക്വിഡേ ഷൻ ഇൻസ്പെക്ടർ ചാർജ്ജടുത്തിട്ടു ള്ളതും 
സംഘത്തിന്റെ ക്ലെയിം നോട്ടീസ് 22 -7 -1997 - ലെ കേരള ഗസറ്റിൽ 
(നമ്പർ 29 ) പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാകുന്നു . 

സംഘത്തിന് മറ്റ് ആസ്തി ബാധ്യതകളോ കിട്ടാക്കടമോ 
സർക്കാർ ബാധ്യതയോ യാതൊന്നും നിലവിൽ ഇല്ലായെന്ന 
സംഘം ലിക്വിഡേ ഷൻ ഇൻസ്പെക്ടറുടേയും പാജക്ട് 


Office of the Junior Co -operative 
Inspector (IND ), Nedumangad 
Revenue Tower, 
Nedumangad . 


| (Sd.) 
Liquidator 


4th MAY 2010 ] 


INDUSTRIES DEPARTMENT 


| (2 ) 


ഓഫീസറുടെയും സൂചന ( 1), (2 ) പ്രകാരമുള്ള ശുപാർശ 
കത്തുകളുടെ അടിസ്ഥാനത്തിലും സൂചന ( 3 ) പ്രകാരമുള്ള 

നമ്പർ സി3 - 6439/ 2008. 

2009 ജനുവരി 17 . 
10 - 9- 2009 -ാം തീയതിയിലെ സംഘത്തിന്റെ അവസാന പൊതു 

- സൂചന: - ഈ ഓഫീസിലെ ഇതേ നമ്പ രിലുള്ള 
യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും സഹകരണ 

| 29 - 11- 2008 - ലെ ഉത്തരവ്. 
സംഘം നിയമാവലി 1969 സെക്ഷൻ 74 പ്രകാരം സംഘത്തിന് 

മേൽ സൂചനയിലെ ഉത്തരവ് പ്രകാരം ഈ ഓഫീസിലെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. 

SCI-1 - നെ ഗിരിപുത്ര ഹാൻഡിക്രാഫ്റ്റ് വ്യവസായ സഹകരണ 
സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്നു . എന്നാൽ 

അന്നത്തെ ലിക്വിഡേറ്റർ സ്ഥലം മാറിപ്പോയതിനാൽ തുടർന്ന് 
ഉത്തരവ് 

നാളിതുവരെയായിട്ടും ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ചി 
- മേൽ വിവരിച്ചിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് 

- ട്ടില്ലാത്തതിനാൽ ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന ലിക്വിഡേഷൻ 

ഉത്തരവ് 
ഇൻസ്പെക്ടറുടെ ശുപാർശ കത്തിന്റെ അടിസ്ഥാനത്തിൽ 
നാഗൻകുളങ്ങര സി . എം . ആൻഡ് എം . സി . എസ്. നമ്പർ 

മേൽ വിവരിച്ച സാഹ ചര്യത്തിൽ 1969 - ലെ കേരള 
എ 756 സംഘത്തെ സഹകരണ സംഘം നിയമാവലി 1969 

സഹകരണ നിയമം വകുപ്പ് 71(1) പ്രകാരം ഈ ഓഫീസിലെ 
സെക്ഷൻ 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് പുറ 

നിലവിലുള്ള SCI- 1 - നെ ഗിരിപുത്ര ഹാൻഡിക്രാഫ്റ്റ് വ്യവസായ 

സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ S .IND ( K )- 209 - ലെ 
പ്പെടുവിക്കുന്നു . സംഘത്തിന്റെ മുഴുവൻ രേഖകളും കേന്ദ് 

ലിക്വിഡേറ്ററായി ഇതിനാൽ നിയമിച്ചിരിക്കുന്നു. 
സർക്കാരിന്റെ വിവരാവകാശ നിയമം 2005 പ്രകാരം ഉത്തരവ് 
തീയതി മുതൽ 20 വർഷം വരെ സംഘം ലിക്വിഡേറ്ററുടെ 

- ലിക്വിഡേറ്റർ 3 മാസത്തിനുള്ളിൽ സംഘം സമാപ്തീ 
അധീനതയിൽ സൂക്ഷിക്കേണ്ടതും 20 വർഷം പൂർത്തിയായാൽ 

കരണം പൂർത്തിയാക്കേണ്ടതും ലിക്വിഡേറ്ററായി ചുമതല 

ഏൽക്കുന്ന തീയതി, ചാർജ്ജ് ലിസ്റ്റ്, സ്വീകരിച്ച നടപടികൾ 
കയർ വികസന ഡയറക്ടറുടെ (രജിസ്ട്രാർ) അംഗീകാര 

എന്നിവ യഥാസമയം ഈ ഓഫീസിൽ അറിയിക്കേണ്ടതുമാണ്. 
ത്തോടുകൂടി നശിപ്പിക്കേണ്ടതുമാണ്. 

ജില്ലാ വ്യവസായ കേന്ദ്രം, 

( ഒപ്പ്) 
കോട്ടയം. 

ഡെപ്യൂട്ടി രജിസ്ട്രാർ. 
ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ 

( ഒപ്പ്) 
(കയർ), ആലപ്പുഴ. കയർ വികസന ഡയറക്ടർ. 

CLAIM NOTICES 

- (1 ) 
കോട്ടയം ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി No. SCI/2 /2009 /Liq . 

16th April 2010 . 
- രജിസ്ട്രാറുടെ നടപടിക്രമങ്ങൾ 

Whereas the affairs of the Sidhartha Ayurvedic 
(1 ) 

Vyavasaya Vanitha Industrial Co -operative Society Ltd . 

No. S . IND ( K ) 236, Vaikom have been ordered to be 
നമ്പർ സി3 - 6439 / 2008 . 

2009 ജനുവരി 17. 

wound up and the undersigned has been appointed as 
സൂചന: - ഈ ഓഫീസിലെ ഇതേ ന സ രി ലു ള്ള the Liquidator as per Order No . C3 - 6439 /2008 dated 
| 29 - 10 - 2008 - ലെ ഉത്തരവ്. 

17 - 1 - 2009 of the Deputy Registrar , District Industries 

Centre, Kottayam . Notice is hereby given that all claims 
മേൽ സൂചനയിലെ ഉത്തരവ് പ്രകാരം ഈ ഓഫീസിലെ 

against the society shall be preferred to the undersigned 
SCI- 1 - നെ സിദ്ധാർത്ഥ ആയുർവേദ വ്യവസായ സഹകരണ in person or through the authorised agents in writing 
സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്നു . എന്നാൽ within 2 months from the date of publishing of this 
അന്നത്തെ ലിക്വിഡേറ്റർ സ്ഥലം മാറിപ്പോയതിനാൽ തുടർന്ന് 

- notice . 
നാളിതുവരെയായിട്ടും ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ചി 

( 2 ) 
ട്ടില്ലാത്തതിനാൽ ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 

No. SCI/ 2/ 2009/ Liq . 

16th April 2010 . 
ഉത്തരവ് 

Whereas the affairs of the Giriputhra Handicraft 

- Industrial Co - operative Society Ltd . No . S . IND ( K ) 209 , 
മേൽ വിവരിച്ച സാഹചര്യത്തിൽ 1969 - ലെ കേരള സഹകരണ Moonnilavu , Pala have been ordered to be wound up and 
നിയമം വകുപ്പ് 71( 1) പ്രകാരം ഈ ഓഫീസിലെ നിലവിലുള്ള the undersigned has been appointed as the Liquidator as 
SCI- 1 - നെ സിദ്ധാർത്ഥ ആയുർവേദ വ്യവസായ സഹകരണ per Order No . C3 - 6439 / 08 dated 17 -1 - 2009 of the Deputy 
സംഘം ലിമിറ്റഡ് നമ്പർ S.IND ( K )- 236 - ലെ ലിക്വിഡേറ്ററായി 

Registrar, District Industries Centre , Kottayam . Notice is 
ഇതിനാൽ നിയമിച്ചിരിക്കുന്നു. 

hereby given that all claims against the society shall be 

preferred to the undersigned in person or through the 
- ലിക്വിഡേറ്റർ 3 മാസത്തിനുള്ളിൽ സംഘം സമാപ്തീ authorised agents in writing within 2 months from the date 
കരണം പൂർത്തിയാക്കേണ്ട തും ലിക്വിഡേറ്ററായി ചുമ തല of publishing of this notice . 
ഏൽക്കുന്ന തീയതി, ചാർജ്ജ് ലിസ്റ്റ്, സ്വീകരിച്ച നടപടികൾ 

District Industries Centre , 

| ( Sd.) 
എന്നിവ യഥാസമയം ഈ ഓഫീസിൽ അറിയിക്കേണ്ടതുമാണ്. 

Kottayam . 

Liquidator 


4th MAY 2010 ] 


INDUSTRIES DEPARTMENT 


ലേല പരസ്യം 

വില്ലേജ് ഇടക്കൊച്ചി 
നമ്പർ എൽ. ഐ . സി ./ 444 / 02. 

സർവ്വേ നമ്പർ 356/ 4 
2010 ഫെബ്രുവരി 10 . 

വിസ്തീർണ്ണം 56.250 സെന്റ്. 
ലിക്വിഡേഷനിലിരിക്കുന്ന താഴെ പട്ടികയിൽ വിവരിക്കുന്ന 

ലേലത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലിക്വിഡേറ്ററിൽ 
സംഘത്തിന്റെ വസ്ത്രവുംഅതിലുൾപ്പെട്ട മറ്റ് വകകളും അവ 

നിന്ന് അറിയാവുന്നതാണ്. ( ഫോൺ: 0484 -2442533 ) 
എങ്ങനെയാണോ കിടക്കുന്നത് ആയതുപ്രകാരം 2010 മേയ് 
21 -ാം തീയതി വെള്ളിയാഴ്ച പകൽ 11 മണിക്ക് സംഘം 

പ്രാജക്ട് ഓഫീസ് ( കയർ), 

( ഒപ്പ്) 
സ്ഥലത്തുവച്ച് വടക്കൻ പറവൂർ കയർ പ്രോജക്ട് ഓഫീസിലെ 

നോർത്ത് പറവൂർ. 

ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ. 
ജൂനിയർ കോ -ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ( ലിക്വിഡേഷൻ) 
പരസ്യമായി ലേലത്തിലോ മുദ്രവെച്ച ടെണ്ടർ മുഖേനയോ 
വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കുകൊള്ളാനാഗ്രഹിക്കുന്നവർ 

കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 
നിശ്ചിത സ്ഥലത്തും സമയത്തും തിരിച്ചറിയൽ കാർഡിന്റെ 

മാനേജരുടെ നടപടിക്രമം 
ഒറിജിനലും പകർപ്പും സഹിതം 50, 000 രൂപ നിരതദ്രവ്യം 
കെട്ടിവച്ച് ലേലത്തിൽ പങ്കുകൊള്ളണ്ടതാണ്. ടെണ്ടർ സമർപ്പി നമ്പർ സി3 - 8616 / 95. 

2010 മാർച്ച് 30. 
ക്കുന്നവർ ടെണ്ടറിനൊപ്പം 50,000 രൂപ നിരതദ്രവ്യം അടച്ചതിന്റെ 
രസീത്, തിരിച്ചറിയൽ കാർഡിന്റെ ഒറിജിനൽ, പകർപ്പ് എന്നിവ 

സൂചന: - (1) വട കര ജൂനിയർ സൂപ്പർവൈ സ റുടെ 

9 - 3 -2010 - ലെ JCI. B .64/04 -ാം നമ്പർ കത്ത് . 
കൂടി സമർപ്പിക്കേണ്ടതാണ്. മുദ്രവെച്ച ടെണ്ടറുകൾ 20 - 5- 2010 
3 മണിക്ക് മുമ്പായി ലിക്വിഡേറ്റർ മുമ്പാകെ സമർപ്പിക്കേണ്ട 

(2) 15 - 12 - 2009 - ന് ചേർന്ന സംഘം പൊതു 
താണ്. ലേല നടപടികൾക്കു ശേഷം ടെണ്ടറുകൾ തുറന്ന് 

യോഗത്തിന്റെ 1 -ാം നമ്പർ തീരുമാനം. 
പരിശോധിക്കുന്നതാണ്. 

പേരാമ്പ പഞ്ചായത്തിൽ എര വട്ടൂർ ആസ്ഥാന മാക്കി 
ഏറ്റവും കൂടു തൽ തുകയ്ക്ക് ് ലേലം/ ടെണ്ടർ 

സിമന്റുകൊണ്ടുള്ള കെട്ടിട നിർമ്മാണ വസ്തുക്കൾ നിർമ്മിച്ച് 
വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം/ ടെണ്ടർ താൽക്കാലികമായി 

വിപണനം നടത്തുന്നതിന് വേണ്ടി 18 -9 -1995- ൽ രജിസ്റ്റർ ചെയ്തത് 
സ്ഥിരപ്പെടുത്തുന്നതും ലേലം/ ടെണ്ടർ തുകയിൽ മൂന്നിൽ ഒരു 17 -10- 1995- ൽ പ്രവർത്തനം ആരംഭിച്ച എരവട്ടൂർ ഇൻഡസ്ട്രിയൽ 
ഭാഗം ഉടനെ കെട്ടിവയ്ക്കേണ്ടതുമാണ്. ബാക്കി സംഖ്യ ലേലം കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ S.IND (D ) 313 
സ്ഥിരപ്പെടുത്തിയതായി അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസ എന്ന സംഘത്തിന്റെ പ്രവർത്തനം വിവിധ കാരണങ്ങളാൽ 
ത്തിനകം വടക്കൻ പറവൂർ കയർ പാജക്ട് ഓഫീസിലെ -- നിലച്ചു പോവുകയും ഇത് സംബന്ധിച്ച് കേരള സഹകരണ 
സംഘം ലിക്വിഡേറ്റർ വശം ഒടുക്കി രശീത് കൈപ്പറ്റേണ്ടതാണ്. നിയമം വകുപ്പ് 65 പ്രകാരം അന്വേഷണം നടത്തിയതിൽ 
അല്ലാത്തപക്ഷം ഒടുക്കിയ സംഖ്യ മടക്കി കൊടുക്കുന്നതല്ലാ നിന്നും സംഘംപുനരുദ്ധരിക്കാൻ കഴിയില്ലെന്ന് ബോദ്ധ്യപ്പെടുകയും 
ത്ത തും ആവർത്തിച്ച് ലേലം നട ത്തു ന്നതും അ തിൽ ചെയ്തു . മാത്രമല്ല സംഘം പൊതുയോഗം ചേർന്ന് സംഘത്തിന്റെ 
ഉണ്ടാകുന്ന സകല നഷ്ടങ്ങളും ആദ്യ ലേലക്കാരനിൽ നിന്നും | പ്രവർത്തനം നിർത്തൽ ചെയ്തു . സമാ ഫീകര ണ ത്തിന് 
കര കുടിശ്ശിക ആക്ട് പ്രകാരം ഈടാക്കുന്നതും എന്നാൽ അപേക്ഷിക്കുകയും ചെയ്തു . 
ആവർത്തന ലേലത്തിൽ കൂടുതൽ തുക വന്നാൽ ആയതിന് 
ആദ്യ ലേലക്കാരന് അവകാശമില്ലാത്തതും കൂടാതെ അയാൾ 

ഉത്തരവ് 
കെട്ടിവയ്ക്കുന്ന നിരതദ്രവ്യം നഷ്ടപ്പെടുന്നതുമാണ്. താൽക്കാലി 

-- മേൽ സാഹചര്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും 1969- ലെ 
കമായി സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ലേലം തിരുവനന്തപുരം കയർ 

കേരള സഹകരണ നിയമം 71-ാം വകുപ്പ് പ്രകാരം എന്നിൽ 
വികസന ഡയറക്ടറുടെ അംഗീകാരം ലഭിക്കുന്നതനുസരിച്ച് 

നിക്ഷി പ് ത മായ അധികാരം ഉപ യോ ഗിച്ച് എര വട്ടൂർ 
കൂടുതൽ തുകയ്ക്ക് പിടിച്ചിട്ടുള്ള ആളിന്റെ പേരിൽ സ്ഥിരപ്പെടു 
ത്തുന്നതുമാണ്. 

ഇൻഡസ്ട്രിയൽ കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ 

S.IND (D ) 313 പ്രവർത്തനം നിർത്തലാക്കി സമാപ്തീകരണം 
- ലേലം മാറ്റി വയ്ക്കുന്നതിനും യുക്തമെന്ന് തോന്നുന്ന നടത്തുന്നതിനായി ജൂനിയർ കോ -ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, 
പക്ഷം സ്ഥിരപ്പെടുത്താതിരിക്കുന്നതിനും ലിക്വിഡേറ്റർക്ക് വട ക രയെ ലിക്വിഡേറ്ററായി ഇതി നാൽ നിയമിച്ച് ഉത്ത ര 
അധികാരം ഉണ്ടായിരിക്കുന്നതുമാണ്. വസ്തുവിനെ സംബന്ധിച്ച് വായിരിക്കുന്നു. 
വല്ല ന്യൂനതകളോ ബാധ്യതകളോ ഉണ്ടായിരുന്നാൽ സംഘം 
ലിക്വിഡേറ്ററോ ഗവൺമെന്റോ ഉത്തരവാദികളായിരിക്കുന്നതല്ല . 

- ലിക്വിഡേറ്റർ ഉടനെ സംഘത്തിന്റെ ചാർജ്ജ്ഏറ്റെടുത്ത് 

വിവരം അറിയിക്കേണ്ടതും 1969 - ലെ കേരള സഹകരണ നിയമം 
പട്ടിക 

ചട്ടം 69 പ്രകാരം തുടർ നടപടികൾ സ്വീകരിച്ച് നിശ്ചിത സമയ 

പരിധിക്കുള്ളിൽ ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ട 
സംഘത്തിന്റെ പേര് ഇടക്കൊച്ചി കയർ വ്യവസായ സഹകരണ 

തുമാണ്. 
സംഘം ലിമിറ്റഡ് നമ്പർ 444. 
ജില്ല എറണാകുളം 

ജില്ലാ വ്യവസായ കേന്ദ്രം, 

( ഒപ്പ്) 
താലൂക്ക് കൊച്ചി 

കോഴിക്കോട്. 

ജനറൽ മാനേജർ. 


